Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVER 


എം 
കരള 


ര സർക് 
WMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


24th July 2012 

2012ജൂലൈ24 
2nd Sravana 1934 
1934 {i mh W W 2 


Vol. LVII 
വാല്യം 57 ) 


| 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


201 


ലേല പരസ്യം 

ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിന്റെ പുറത്ത് 
നമ്പർ എ . ഇ . ( 1) 101/ 2006 . 

2012 ജൂൺ 28. വാഹനത്തിന്റെ നമ്പരും ദർഘാസ് നമ്പരും എഴുതേണ്ടതാണ്. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി തൃശ്ശൂർ അസിസ്റ്റന്റ് ദർ ഘാസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചിത ദിവസം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) താഴെ പറയുന്ന പരസ്യലേലവും ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിൽ പങ്ക് 
വാഹനം ഇപ്പോൾ ഗ്യാരേജ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഏത് 

കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 1, 000 നിരതദ്രവ്യം 
നിലയിലാണോ അതേ നിലയിൽ ഈ ഓഫീസിൽ വച്ച് 
9 - 8 - 2012 - ന് 3. 30 മണിക്ക് പരസ്യമായി ലേലം/ ദർഘാസ് 

പണമായി 1 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്നതാണ്. 
ദർ ഘാസുകൾ അന്നേ ദിവസം 3 മണിയ്ക്ക് മുമ്പ് 

പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ലഭിക്കേണ്ടതാണ്. 

ലേലത്തിനോ ദർഘാസിലോ ഏറ്റവും കൂടുതൽ തുക 
വാഹന നമ്പർ - കെ . എൽ. 01 - സി 4496 മൊബൈൽ 

കാണിക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതും 
അഗോ ക്ലിനിക്ക് വാൻ. 

ടിയാൻ സംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗവും, വിൽപന 
നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. 

നികുതിയും അപ്പോൾതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില - 450 + വി . നി . 

ബാക്കി തുക യും വിൽപ്പന നികുതിയും ലേലം/ 
- ദർഘാസുകൾ നൽകു വാ ൻ ആഗ്രഹിക്കു ന്ന വർ 

- ദർഘാസുകൾ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച് ഒരാഴ്ചക്കകം 
നിരതദ്രവ്യം തൃശ്ശൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അടച്ച് വാഹനം സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 
എഞ്ചി നീ യറുടെ പേർക്ക് വാങ്ങിയ ഡി . ഡി . അടക്കം 

ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ നിരതദ്രവ്യവും അടച്ച 
മുദ്രണം ചെയ്ത കവർ നിശ്ചിത ദിവസം പകൽ 3 മണിക്ക് 
മുമ്പ് കിട്ടത്തക്ക വിധം സമർപ്പിക്കേണ്ടതാണ്. ഡിമാന്റ് 

തുകയും സർക്കാരിലേയ്ക്ക് മുതൽ കൂട്ടുകയും ഇതുമൂലം 
ഡാഫ്റ്റ് അടക്കം ചെയ്യാത്തതോ വൈകി കിട്ടിയതോ ആയ സർക്കാരിന് വരുന്ന നഷ്ടം ടിയാനിൽനിന്നും ഈടാക്കുകയും 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 


24th JULY . 2012 ] 


AGRICULTURE DEPARTMENT 


96 


നിലവിലുള്ള ലേലം സംബന്ധമായി എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ലേല ദർഘാസിനും ബാധകമായിരിക്കും. 
ലേം യാതൊരു കാരണവും കൂടാതെ മൊത്തമായോ 
ഭാഗികമായോമാറ്റി വെയ്ക്കുന്നതിനോഅസ്ഥിരപ്പെടുത്തുന്നതിനോ 
ഉള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്രട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കും. ലേലം/ ദർഘാസ് 
ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം 
നടത്തുന്നതാണ്. പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ വാഹനം 
പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് 
പരിശോധിക്കാവുന്നതാണ്. ദർഘാസ് പ്രതികകൾ അന്നേ 
ദിവസം 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രതികയുടെ വില യാതൊരു കാരണവശാലും തിരികെ 
ലഭിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) കാര്യാലയം, 
നാഷണൽ ഹൈവേ 

- ( ഒപ്പ്) 
ബിൽഡിംഗ് 2 -ാം നില , അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചെമ്പൂക്കാവ്, തൃശ്ശൂർ. 

എഞ്ചിനീയർ (കൃഷി). 


